Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 -2011 


. 


ERALA 


ാ 


ം 


സ 


DXTENT OF KEY 


എ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


THIRUVANANTHAPURAM , 
TUESDAY തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 55 


നമ്പർ 


കമ 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി - ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 

| 25 - 2 - 2010 , 3.30 മണി. 
-- ദർഘാസ് പരസ്യം 
നമ്പർ എ - 5491/ 2009. 

2010 ഫെബ്രുവരി 8. 

പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 25 

- 2 - 2010 - ന് ദർ ഘാസ് നട ക്കാതെ വരി ക യാ ണ ങ്കിൽ 
പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ തേക്കടി റെയിഞ്ചിൽ 

27 - 2 -2010 - ലും ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
2009 - 10 സാമ്പത്തിക വർഷം താഴെ ചേർത്തി രി ക്കുന്ന 

2 - 3- 2010 - ലും അതേ സ്ഥലത്തും അതേ സമയത്തും അതേ നിബ 
സിവിൽ ജോലി ഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാ 

ന്ധനകൾ പ്രകാരവും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
നത്തിലുള്ള ദർഘാസുകൾ താഴെ പറയുന്ന സമയപരി 
ധ ി ക്ക 

ള്ള 1 ൽ 

പരി യാർ ഈസ്റ്റ് ഡിവി ഷൻ തേക്കടി ഡെപ്യൂട്ടി 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും, ഡ യ റ ക്ടറോ അദ്ദേഹം അ ധികാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി, സി, ഉദ്യോ ഗ സ്ഥരോ നിർദ്ദിഷ്ട തീയ തി യിലും സമ യത്തും 
ഡി വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാ സു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ടി ദിവസം 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

പൊതുഅവധി ദിവസമായിവന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 

നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 

ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമ 
നമ്പർ - ഏകദേശ അടങ്കൽ തുകയും രൂപ 

രാമത്ത് വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ ദർഘാസ് നിബ 
| 1 ആനവച്ചാൽ ഐബി മുതൽഎക്കോ മിൽക്ക് 

ന്ധനകളും മേൽ ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറ 
വരെയുള്ള റോഡ് മെയിന്റനൻസ് രൂപ 2,05,000 10 ,300 ങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളത 
2 കൊക്കര ഒന്നാം ഗേറ്റ് മുതൽ അമ്പാടിക്കവല 

നിര ത ദ വ്യം 

പണ മാ യി 
വരെയുള്ള റോഡിന്റെ മെയിന്റനൻസ് ( ഒന്നാം 

സ്വീക രി ക്കു ന്ന ത ല്ല . നിര ത ദ വ്യം ഡപ ട്ടി ഡ യ റ ക് ടർ 
ഘട്ടം) -രൂപ് 1,81,633 

9, 100 

- ( പി . റ്റി.) പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണ 

യപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരി 
കൊക്കര ഒന്നാം ഗേറ്റ് മുതൽ അമ്പാടിക്കവല 

ക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് 
വരെയുള്ള റോഡിന്റെ മെയിന്റനൻസ് (രണ്ടാം 

സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ ജി . ഒ . ( എം . എസ്.) നമ്പർ 96/ 
ഘട്ടം) രൂപ 1, 69 ,137 

- 8, 500 

92/ പി . ഡബ്ല് . ആന്റ് ടി . പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് 
ടെണ്ടർ ഫോറത്തിന്റെ വില -രൂപ 400 + 12.5 % വാറ്റ്. - ജോലിക്ക് ബാധകമായിരിക്കും. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 

മേൽ ജോലി സംബന്ധിച്ച് എ - 5491 / 09 -ാം നമ്പർ പ്രകാരം 
23 - 2 - 2010 മുതൽ 25 - 2 -2010 , 1 മണിവരെ. 

കേരള ഗസറ്റിലും കേരള വനം വകുപ്പ് വെബ് സൈറ്റായ 

www. keralaforest.org - ലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
സമയവും 25- 2 - 2010 , 3 മണിവരെ. 


(1) 


കമ 


ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ചുള്ള കൂടു തൽ ഏതെങ്കിലും കാര ണ വ ശാൽ 27 - 2 - 2010 - ന് ദർഘാസ് 
വിവ ര ങ്ങ ൾ പരി യാർ ഈസ്റ്റ് ഡിവി ഷൻ ഡെപ്യൂട്ടി നട ക്കാതെ വരിക യാ ണ ങ്കിൽ ദർഘാ സു കൾ 2 - 3 - 2010 
ഡയറക്ടർ ( പി . റ്റി.), തേക്കടിയുടെ ആഫീസിൽ നിന്നോ ബന്ധ ഉച്ചകഴിഞ്ഞ് 1 മണിവരെ നൽകുന്നതും 2 - 3 - 2010 , 3 മണിവരെ 
പ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. സ്വീക രിക്കു ന്നതും 2 - 3 - 2010 , 3. 30 - ന് തുറ ക്കു ന്ന തു മാ ണ് . 

എ ഗി മെന്റ് തീയതി മുതൽ 2 മാസ ത്തി നകം ജോലി 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 

പൂർത്തിയാക്കേണ്ടതാണ്. 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 

- (ഒപ്പ്) 
തേക്കടി. പടി വയര് ( പി ടി ) കാലടി ( പ്രകൃതി പഠന കേന്ദ്രം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

കൺസർവേറ്റ റോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 

ഉദ്യോ ഗ സ്ഥരോ നിർദ്ദിഷ്ട തീയ തി യിലും സമയത്തും 
പ്രകൃതി പഠനകേന്ദ്രം, കാലടി 

ദർഘാസുകൾ തുറക്കുന്ന താ യി രിക്കും. ടി ദിവസം പൊതു 
- ദർഘാസ് പരസ്യം 

അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും 

സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് 
നമ്പർ ബി 160 /2010. 

2010 ഫെബ്രുവരി 8. വകു പ്പിലെയും വനം വകു പ്പിലെയും എല്ലാ ദർഘാസ് 

നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായിരിക്കും. 
കാലടി പ്രകൃതി പഠനകേന്ദ്രത്തിന് കീഴിൽ 2009 - 10 സാമ്പ 

ദർഘാസ് ഫോറ ങ്ങ ൾ യാതൊരു കാര ണ വ ശാലും 
ത്തികവർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലികൾ ഏറ്റെ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം പണമായി 
ടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 

സ്വീകരിക്കു ന്ന ത ല്ല . നിര ത ദ വ്യം അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
താഴെ പറയുന്ന സമയ പരിധിക്കുള്ളിൽ പൊതു മരാമത്ത് 

കൺസർവേറ്റർ, പ്രകൃതി പഠനകേന്ദ്രം, കാലടി & വൈൽഡ് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ നിലവിലു 

- ലൈഫ് വാർഡൻ, മംഗള വനം ബേർഡ് സാങ്ച്വറിയുടെ 
ള്ളതുമായ എ , ബി, സി വിഭാഗങ്ങളിൽപ്പെടുന്ന അംഗീകൃത 
കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 

പേരിൽ പണ യ പ്പെ ടു ത്തി യതും പവൃ ത്തി യുടെ പേര് 
ക്ഷണിച്ചുകൊള്ളുന്നു . 

രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 50 രൂപ 

മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1-11- 1992- ലെ ജി. 
ജോലിയുടെ പേരും 

നിരത് 

ഒ . ( എം . എസ്. ) നമ്പർ 96 / 92 പി . ഡബ്ളി. യു ആന്റ് ടി . 
ഏകദേശ അടങ്കൽ 
നമ്പർ 

ദ്രവ്യം 

പകാ രമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് ജോലി കൾക്കും 
- തുകയും 

രൂപി 

ബാധകമായിരിക്കും. 
- 1 കപിക്കാട് അഭയാരണ്യത്തിൽ ടോയ്ലറ്റ് 

ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
ബ്ലോക്കിന്റെ നിർമ്മാണം - രൂപ 8, 00 ,000 20 ,000 വിവ ര ങ്ങൾ കാലടി പ്രകൃതി പഠന കേന്ദ്രം, അസിസ്റ്റന്റ് 
ടി മാനുകളുടെ എൻക്ലോഷർ-I, IV 

ഫോറസ്റ്റ് കൺസർവേറ്റർ & വൈൽഡ് ലൈഫ് വാർഡൻ, 
എന്നിവയിലേക്കുള്ള നടപ്പാതയുടെ 

മംഗള വനം ബേർഡ് സാങ്ച്വറിയുടെ ആഫീസിൽനിന്നും 
നിർമ്മാണം- രൂപ 12 , 44,000 

31, 100 അറിയാവുന്നതാണ് ( ഫോൺ : 0484 - 2468680 ). 
3 ടി മാനുകളുടെ എൻക്ലോഷർ-II , III 
എന്നിവയിലേക്കുള്ള നടപ്പാതയുടെ 

( 2) 
നിർമ്മാണം- രൂപ 9,13, 000 

22 , 825 
നമ്പർ ബി - 192 / 2010. 

2010 ഫെബ്രുവരി 11. 
- 4 ടി മാനുകളുടെ എൻക്ലോഷറുകളോ 
ടനുബന്ധിച്ചുള്ള നാല് മോട്ടുകളെ 

കാലടി പ്രകൃതി പഠന കേന്ദ്രത്തിനു കീഴിൽ 2009 - 10 
ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഡയനേജ് 

സാമ്പത്തിക വർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലികൾ 
ചാനലുകളുടെ നിർമ്മാണം - രൂപ 2,80,000 7 , 000 

ഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാ 
5 ടി ചുറ്റും ബാർബ്ഡ് വയർ ഫെൻസിംഗ് 

സു കൾ താഴെ കാണിച്ചി രിക്കും വിധ ത്തിലുള്ള 
നിർമ്മാണത്തിന്റെ ബാക്കി ജോലികൾ - 

സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
രൂപ 36, 00 ,000 

90 ,000 

ചെയ്തിട്ടുള്ളതും രജി സ് ടേ ഷൻ നില വി ലു ള്ള തു മായ 
6 ടി എൻട്രൻസ് പ്ലാസയുടെ നിർമ്മാണം - 

എ , ബി , സി വിഭാ ഗ ങ്ങളിൽപ്പെടുന്ന അംഗീകൃത 
രൂപ 14, 95 ,000 

37 ,375 

കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
രൂപ 1,500 + വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 1,900 + വാറ്റ്, 

- ജോലിയുടെ പേരും 

നിരത് 
ക്രമനമ്പർ 4 - ന് രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 

ഏകദേശ അടങ്കൽ 

ദ്രവ്യം 
5,400 + വാറ്റ്, ക്രമനമ്പർ 6- ന് 

നമ്പർ 
രൂപ 2,250 + വാറ്റ്. 

തുകയും 

രൂപ് 
ദർഘാസ് ഫോറ ങ്ങ ൾ നൽകുന്ന തീയ തി യും 

- 1 എറണാകുളത്ത് മംഗളവനത്തിലെ ഗാർഡ് 
സമയവും - 24- 2- 2010 മുതൽ 27 -2 -2010, 1 മണിവരെ. 

സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ 
ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 

രൂപ 3, 58,000 

8 ,950 
തീയതിയും സമയവും 27 - 2 - 2010, 3 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 27 -2 - 2010 , 

നെടുമ്പാശ്ശേരി സുവർണ്ണാദ്യാനത്തിൽ 
3. 30 മണി. 

ടൈപ്പ്- II സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ 
നിർമ്മാണം - രൂപ 10 ,00,000 

25, 000 


2 


കമ 


3 കപിക്കാട് അഭയാരണ്യം ബ്ളോക്ക്- I - ൽ 

ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന താ ണ് . 100 രൂപ വിലയും 
ശുദ്ധജല വിതരണത്തിനുള്ള സംവിധാന 

മൂല്യ വർദ്ധിത നികുതിയും സെസ്സും ഈടാക്കി ദർഘാസ് 
ത്തിന്റെ നിർമ്മാണം - രൂപ 7,00,000 

17 ,500 ഫോറങ്ങൾ കാലടി പ്രകൃതി പഠന കേന്ദ്രം ഓഫീസിൽ നിന്നും 

നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാ 
നെടുമ്പാശ്ശേരി സുവർണോദ്യാനത്തിൽ 

സുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസ്/ ലേല പരസ്യം വനം വകു 
ഇൻസ്പെക്ഷൻ ബംഗ് ളാ വിന്റെ 
പ്പിന്റെ www .keralaforest.org 

എന്ന 
നിർമ്മാണം - രൂപ 14,50,000 

36,250 

- വെബ് സൈറ്റിൽ നിന്നും ലഭ്യമാണ്. 
ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് റെയിഞ്ച് റിസർച്ച് റെയിഞ്ച്, കോടനാട്. 
രൂപ 800 + വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 1,500 + വാറ്റ്, 

തോട്ടത്തിന്റെ വർഷവും പേരും - കപിക്കാട് 2000 പൾപ്പ് 
ക്രമനമ്പർ 3 - ന് രൂപ 1,100 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ വുഡ്പാൻഷൻ. 
2,200 + വാറ്റ്. 

ഉൽപ്പന്നങ്ങളുടെ ഇനവും തരവും - മാഞ്ചിയം തടി/ കഴ 
ദർഘാസ് ഫോറ ങ്ങ ൾ നൽകുന്ന തീയതി യും , 

337 എണ്ണം ( 23 .204 ക്യൂ . മീ .). 
സമയവും 24 - 2 - 2010 മുതൽ 27 - 2 - 2010, 1 മണിവരെ. 
ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന തീയ തി യും 

നിരതദ്രവ്യം രൂപ 10 ,000. 
സമയവും - 27 - 2 - 2010, 3 മണിവരെ. 

ലേല തീയതിയും സമയവും - 4 - 3- 2010 രാവിലെ 11 മണി. 

ലേ സ്ഥലം - കപിക്കാട് 2000 പൾപ്പ് വുഡ് 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 27 -2 -2010 , 

പ്ലാന്റേഷൻ. 
3.30 മണി. 

- ഏതെങ്കിലും കാര ണ വശാൽ ലേലം ഭാഗികമായോ 
-ഏതെങ്കിലും കാരണവശാൽ 27 - 2 - 2010 - ന് ദർഘാസ് 

മുഴുവനായോ നടക്കാതെ വന്നാൽ ശേഷിക്കുന്നഉൽപ്പന്നങ്ങൾ 
നടക്കാതെ വരിക യാ ണെ ങ്കിൽ ദർഘാസുകൾ 2 - 3 - 2010 

9 - 3 - 2010 , 11 - 3- 2010 എന്നീ തീയതികളിൽ അതേ സ്ഥലത്തും 
ഉച്ചകഴിഞ്ഞ് 1 മണിവരെ നൽകുന്നതും 2 -3 - 2010, 3 മണിവരെ 

സമയത്തുംവച്ച് വീണ്ടും ലേലം നടത്തുന്നതായിരിക്കും. 
സ്വീകരിക്കുന്നതും 2 - 3 - 2010, 3. 30 - ന് തുറക്കുന്നതുമാണ്. 
എഗി മെന്റ് തീയതി മുതൽ 2 മാസ ത്തി നകം ജോലി 

- ( ഒപ്പ്) 
പൂർത്തിയാക്കേണ്ടതാണ്. 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

അസിസ്റ്റന്റ് 
പൊതുമരാമത്ത് വകുപ്പിലെയും വനം വകുപ്പിലെയും എല്ലാ 

കൺസർവേറ്ററുടെ കാര്യാലയം, ഫോറസ്റ്റ് കൺസർവേറ്റർ. 
ദർഘാസ് നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായി 

പ്രകൃതി പഠനകേന്ദ്രം, കാലടി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
രി ക്കും . ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവ ര ങ്ങൾ കാലടി പ്രകൃതി പഠന കേന്ദ്രം, അസിസ്റ്റന്റ് 

ചാലക്കുടി ഡിവിഷൻ 
ഫോറസ്റ്റ് കൺസർവേറ്റർ & വൈൽഡ് ലൈഫ് വാർഡൻ, 
മംഗളവനം ബേർഡ് സാങ്ച്വറിയുടെ ആഫീസിൽനിന്നും അറി 

ലേലപ്പരസ്യം 
യാവുന്നതാണ് ( ഫോൺ: 0484 - 2468680 ). 

നമ്പർ സിസി1 -4340/ 08. 

2010 ഫെബ്രുവരി 9. 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

ചാലക്കുടി ഡിവിഷന്റെ അധീനതയിലുള്ള വെള്ളിക്കുള 
കൺസർവേറ്ററുടെ കാര്യാലയം, 

ങ്ങര റെയിഞ്ചിലെ 1926 കന്നാറ്റുപാടം തോട്ടത്തിൽ നിന്നും 
പ്രകൃതി പഠനകേന്ദ്രം, കാലടി & 

(ഒപ്പ്) 

അടച്ചു മുറി ക്കു ശേഷം ബാക്കി വന്ന പാഴ്മ ര ങ്ങ ൾ 
വൈൽഡ് ലൈഫ് വാർഡൻ, 

അസിസ്റ്റന്റ് 

വെട്ടിശേഖരിച്ചുകൊണ്ടു പോകുന്നതിനുള്ള അവകാശം വനം 
മംഗളവനം ബേർഡ് സാങ്ച്വറി. ഫോറസ്റ്റ് കൺസർവേറ്റർ. വകുപ്പിന്റെ നിലവിലുള്ള ലേല വ്യവസ്ഥകൾക്കും സർക്കാർ 

നിബന്ധനകൾക്കും വിധേയമായി ( തിരുവനന്തപുരം ചീഫ് 
ദർഘാസ്/ ലേലപ്പരസ്യം 

ഫോറസ്റ്റ്കൺസർവേറ്ററുടെ 2 - 12 - 2009 - ലെ പാ . 5 - 6835 / 09 - ലെ 

വിശദമായ ലേല നോട്ടീസ്, കേരള ഗസറ്റ് നമ്പർ 50, വാല്യം 
നമ്പർ ബി - 194 / 2010. 

2010 ഫെബ്രുവരി 11 . 

54, തീയതി 22 - 12 - 2009, പേജ് 669 - 675 ) ചാല ക്കുടി 
കാലടി പ്രകൃതി പഠനകേന്ദ്രത്തിനു കീഴിൽ കപിക്കാട് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അ ദ്ദേ ഹം 
2000 പൾപ്പ് വുഡ്പ്ലാന്റേഷനിൽനിന്നും മുറിച്ച് ശേഖരിച്ച 

ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ചാല ക്കുടി 
മാഞ്ചിയം തടി/ ക ഴ കൾ കാലടി പക്യതി പഠന കേന്ദ്രം 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച് 2 - 3- 2010 -ാം തീയതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം അധികാര 

പകൽ 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്തു 

വിൽക്കുന്നതാണ്. കരാർ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തിയ 
പ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോ 16 - 12 - 2008 - ലെ 50 -ാം 

വിവരം അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസം ആകുന്നു . 
നമ്പർ കേരളാ ഗസറ്റ് പാർട്ട് III - ലെ 481 മുതൽ 487 
വരെയുള്ള ഫോറസ്റ്റ് പേജു ക ളിൽ ചീഫ് ഫോറസ്റ്റ് റെയിഞ്ച് - വെള്ളിക്കുളങ്ങര. 
കൺ സർ വേറ്റർ ( പാ ട്ട ക്ഷൻ) 6 - 12 - 2008 - ലെ 

കൂപ്പിന്റെ പേര് - 1926 കന്നാറ്റുപാടം തേക്കുതോട്ടം. 
പാ . ( 5) - 7698/ 08 -ാം നമ്പർ പ്രകാരം ആധികാരികമായി 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല 

വിസ്തീർണ്ണം - 10. 09 ഹെക്ടർ. 
വ്യ വ സ്ഥ കൾക്കും അ തത് സമ യത്ത് നില വിലുള്ള മറ്റ് ഇനവിവരം - 620 പാഴ്വരങ്ങൾ. 
വ്യ വ സ്ഥ കൾക്കും വിധേ യ മായി ദർഘാസ്/ ലേല 
അടി സ്ഥാ ന ത്തിൽ വിൽപ്പന നട ത്തു ന്ന താ ണ് . ലേല 

നിരതദ്രവ്യം രൂപ 10 ,000 . 
തീ യ തി ക ളിൽ രാവിലെ 9 മണി വരെ സീൽ ചെയ്ത 


ലേല തീയതിയും സമയവും - 2 - 3 - 2010 -ാം തീയതി 
പകൽ 11 മണിക്ക് അല്ലെങ്കിൽ 10 - 3 - 2010 -ാം തീയതി 
പകൽ 11 മണിക്ക് അല്ലെങ്കിൽ 16 - 3 - 2010 -ാം തീയതി 
പകൽ 11 മണിക്ക്. 


9 - 3 - 2010 നും , അന്നും നടക്കാതെ വന്നാൽ 16 - 3 - 2010 - നും 
മേൽപ്പറഞ്ഞ ലേല വ്യവസ്ഥകളിൽതന്നെ അതേ സമയത്തും 
സ്ഥലത്തും വെച്ച്ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 2 
- 3 - 2010, 9- 3 - 2010 , 16- 3 - 2010 എന്നീ ദിവസങ്ങളിൽ പൊതു അവ 
ധിയാവുകയോ മറ്റു കാരണങ്ങളാൽ ദർഘാസ്/ ലേലം നട 
ക്കാതെ വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 


പട്ടിക 


കമ 
നമ്പർ 


വാഹന ഇനവും രജി. നമ്പരും 


നിരത് 
ദ്രവ്യം 


രൂപ് 


1, 750 


- ബജാജ് ഗുഡ്സ്ഓട്ടോറിക്ഷ 

കെ .എൽ.- 09എം.- 4294 
മഹേന്ദ്ര ജീപ്പ് 


- 2 


ലേല സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ചാലക്കുടി. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
ലേലത്തിന് മുമ്പ് തന്നെ ലേല വസ്തുവിന്റെ 
നൽപുനിൽപ്പ് പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതും ലേല 
വ്യവസ്ഥകൾ 

വായിച്ച് 
മനസ്സിലാക്കി ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും 
കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധ 
പ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിയത് ആവശ്യ 
പ്പെടുന്ന 

പക്ഷം ഹാജരാക്കേണ്ടതു മാണ്. ലേലം കൊള്ളുന്നവർ 
ലേലത്തുകയുടെ 35 ശത മാനം ( ലേ ല ത്തുക 20, 000 
രൂപയിൽ താഴെയാണെങ്കിൽ മുഴുവൻ തുകയും) ലേല 
ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. ടി തോട്ടത്തിന്റെ ലേലം 
ഏതെങ്കിലും കാരണവശാൽ നടക്കാതിരിക്കുകയോ. റദ്ദ് 
ചെയ്യുകയോ ഭാഗികമായി ലേലം ചെയ്യുകയോ ചെയ്താൽ 
ടി തോട്ടത്തിന്റെ ബാക്കി യു ള്ള മര ങ്ങ ളു ടെ ലേലം 
10 - 3 - 2010 - ലും പിന്നീടും ബാക്കി വരിക യാ ണെ ങ്കിൽ 
16 - 3 - 2010 തീയതിയിലും നടത്തുന്നതാണ്. ലേല ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സമയത്തും അതേ സ്ഥലത്തും വച്ച് 
നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിലോ വെള്ളിക്കു ള ങ്ങ ര റെയ് അഞ്ച് 
ഓഫീസിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 


കെ . എൽ. ജി .- 8549 


650 


വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - ഒല വക്കോട് 
റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്. 

ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
400 + വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 150 + വാറ്റ്. 

ലേല സ്ഥലം - ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ്, 
റെയിൽവെ കോളനി, പാലക്കാട്. 

- മേൽപ്പറഞ്ഞിട്ടുള്ള ദിവസം ലേലം നടക്കാതെ വന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്തും സ്ഥലത്തും വച്ച് 
ലേലം നടത്തുന്നതാണ്. 

- ലേല നിബന്ധനകൾ 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
ആഫീസ്, ചാലക്കുടി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


പാലക്കാട് ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ2- 1017 / 2009 . 


2010 ഫെബ്രുവരി 1. 


1961- ലെ കേരള വന നിയമം 61എ വകുപ്പു പ്രകാരം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ പിടിച്ചെടുത്ത്താഴെ പട്ടിക 
യിൽ പറയുന്ന 1- 2 -ം ക്രമ നമ്പറിലുള്ള വാഹനങ്ങൾ 
ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതിന് സീൽ ചെയ്ത 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ഈ ഓഫീസിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് 2010 മാർച്ച് 2 -ാം 
തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതായിരിക്കും. 
പൂരിപ്പിച്ച സീലുവച്ച ദർഘാസുകൾഅന്നേദിവസം ഉച്ചയ്ക്ക് 
ശേഷം 2. 30 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 4 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീ 
സറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
പ്രസ്തുത വാഹനങ്ങൾ ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം 
ദർഘാസുകൾ തുറക്കു ന്ന തു മാ യി രിക്കും. ലേലത്തിലോ 
ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ 
പേരിൽ വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാര 
ണവശാൽഅന്നേദിവസം ദർഘാസ്/ ലേലം നടക്കാതെ വന്നാൽ 


1. വില്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 

വാഹനം ആഫീസ് സമയങ്ങളിൽ റെയിഞ്ചാഫീസ 
റുടെ അനുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്. 
ലേലം ഉറപ്പിച്ചതിനുശേഷം വാഹനത്തെ സംബന്ധി 
ക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ച 
റിയുന്നതിന്ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ നൽകിയ 
സർട്ടി ഫിക്കറ്റ്/ ഇല ക്ഷൻ കമ്മീഷൻ നൽകിയ 
തിരിച്ചറിയൽ കാർഡ് പകർപ്പ് ഒറിജിനൽ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസു 

കൾ സ്വീകരിക്കുന്നതല്ല. 
4. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാര 

ത്തിലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റു 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം ലേലം പൂർത്തി 
യായശേഷം തിരിച്ചു നൽകുന്നതുമാണ്. 
5. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
- മാത്രമേ അപേക്ഷകർക്ക് നൽകുകയുള്ളൂ. 
ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുത 
ലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % ( നിര 
ത്രദ്രവ്യം ഉൾപ്പടെ) ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാ 

ണ്. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 

നുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 


നിക്ഷിപ്തമായിരിക്കും. 
8. ദ ർ ഘാ സു കൾ അംഗീ ക രിച്ച തായി അറി യി പ്പു കിട്ടി 15 
ദി വ സ ത്തി നകം ബാക്കി ലേല സംഖ്യയും നിയ മ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ട 
താണ്. ടി 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതി 
കളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലായെങ്കിൽ ദർഘാസുകാർ 
ആവശ്യപ്പെടുന്നപക്ഷം ബാക്കി സംഖ്യയും 18 % പലിശയും ദിവ 
സത്തിൽ 20 രൂപ തറവാടകയും വസൂലാക്കി വാഹനം നീക്കം 
ചെയ്യാൻ 15 ദിവസത്തെ അവധി കൂടി അനുവദിക്കുന്നതായി 
രിക്കും. അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല. 
9. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം 
വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ മുൻലേലക്കാ 
രന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വില്ക്കുന്നതും മുൻ ലേലത്തുക 
സർക്കാരിലേക്ക് 

കണ്ടു കെ ട്ടു ന്ന തു മാ ണ് . ടി 
ലേലത്തിൽ സർക്കാരിലേക്ക് 


നഷ്ടം വരികയാണെങ്കിൽ മുൻ ലേലക്കാരനിൽ നിന്നും നഷ്ടം 

വ രു ന്ന തുക ഈടാ ക്കാ നുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ 

സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
10 . ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതുഒഴിവു 
ദിവസമായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 

സ്വീകരിക്കുന്നതായിരിക്കും. 
11. ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനം ഏതെങ്കിലും 


കാരണവശാൽ ലേലത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബോധ്യ 

മാവുകയാണെങ്കിൽ അപ്രകാരം ചെയ്യുന്നതിനോ ലേലം 
പൂർണ്ണ മായും റദ്ദ് ചെയ്യു ന്ന തിനോ ഉള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ വാളയർ, ഒലവക്കോട് എന്നീ ഫോറസ്റ്റ് 
റെയിഞ്ചാഫീസുകളിലോ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


( ഒപ്പ്) 

- ഡിവിഷണൽ ഫോറസ്റ്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസ്, ആഫീസർ. 
പാലക്കാട്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


SOUTH WAYANAD DIVISION , KALPETTA 


TENDER /SALE NOTICE 


No . B1-831/2010. 


2nd February 2010 . 


It is hereby notified for the information of the public that the Tender- Cum -Auction Sale of Teak Poles as per the 
schedule given below will be conducted by the undersigned or by any person authorized by him subject to the availability 
of the stock at Bhoodhanam Dumping depot of Padiri North Section of Chedleth Range on 
5 - 3 - 2010 at 10 a . m . Tender will be received till 9 a . m . on the same day of the concerned auction . The materials that 
will be arriving in the depot before the auction will also be included in this sale. 

The sale will be subject to the sale notification conditions issued as per Pro (5 ) 2613 /2008 dated 
12 -6 - 2008 of the Chief Conservator of Forests (Protection ) and published in page Nos. 253 to 259 of the Kerala Gazette 
No. 26 dated 24 -6 - 2008 and also subject to the subsequent amendments in the same conditions issued in respect of the 
auction sale to be conducted in the Government Timber Depots . 

If the date notified for the Tender cum sale happens to be a holiday the tender cum auction sale will be 
conducted on the next working day at the same place and time. Further details can be had from this office or from the 
office of the Forest Range Officer, Chedleth . Tender cum auction sale of produces not bid on 5- 3-2010 at Bhoodhanam 
Dumping depot will be conducted in the same depot on 11-3 -2010 at 10 a. m . Post offers will be accepted within 7 days 
of the auction date as per the conditions in the above Gazette notification . 


SCHEDULE 


Approximate No. of Teak Poles 


Name of 
dumping 
depot 


Name of 
Plantation 


Ist Class 


IInd Class 


IIIrd 
Class 


IV 
Class 


VthBillets 
Class 


Fire Tot a 1 
wood 


IB 


IC 


ID 


IIB IIC II 


III 


IV 


V 


171 15 


56 


734 47 


1950 


2700 


1600 


7297 


2297 


Bhoodhanam 1979 Teak 
Dumping Plantation , 
depot 

Poles 
Bhoodhanam , 

Padiri North 
Estimate ValueRs. 50,00 ,000 . 
EMD — Rs. 20,000 . 
Cost of tender form — Rs. 200 + VAT . 


സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് ഫോറസ്റ്റ് റെയിഞ്ചിലെ 1979 ഭൂതാനം തേക്ക് തോട്ടത്തിൽ നിന്നും 
മുറിച്ച് ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകൾ 5 - 3- 2010 -ാം തീയതി രാവിലെ 10 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ ഭൂതാനം ഡമ്പിംഗ് 
ഡിപ്പോയിൽ വച്ച് ലേലത്തിൽ വയ്ക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് 24 - 6- 2008- ലെ കേരള ഗസറ്റ് നമ്പർ 26 - ലെ 253 മുതൽ 259 വരെ 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പ്രൊട്ടക്ഷൻ), തിരുവനന്തപുരം നമ്പർ പാ . (5)- 2613 / 08 തീയതി 12 -6 - 2008 എന്ന 
നമ്പരിൽ പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ/ ലേല നിബന്ധനകൾക്കും സർക്കാർ തടി ഡിപ്പോകളിലെ ലേല വിൽപ്പന സംബന്ധിച്ച് കാല 
ാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി, സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ കം ഓക്ഷൻ സമ്പ്രദായത്തിൽ വിൽക്കുന്നതായിരിക്കും. ലേല തീയ 
തിക്ക് മുമ്പായി ഡിപ്പോയിൽ എത്തുന്ന എല്ലാ കഴകളും ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 

ലേല തീയതിയുടെ തൊട്ട് മുമ്പിലത്തെ പ്രവർത്തി ദിവസം ഉച്ചയ്ക്ക് 2 .30 മണി വരെ ദർഘാസ് ഫോറങ്ങൾ ചെതലയം 
റെയിഞ്ച് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം രാവിലെ 9 മണി വരെ ചെതലയം 
റെയിഞ്ച് ഓഫീസിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. ലേല ദിവസം പണിമുടക്കോ, പൊതു ഒഴിവ് ദിവസമോ ആയി വരികയാണെങ്കിൽ 
പ്രസ്തുത ടെണ്ടർ കം ഓക്ഷൻ അടുത്ത പ്രവർത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും, സമയത്തും നടത്തുന്ന 
താണ്. പ്രസ്തുത ലേലത്തിൽ വില്പനയ്ക്ക് വയ്ക്കാത്തതോ, വില്പന നടക്കാത്തതോ ആയ വിഭവങ്ങൾ 11 - 3 - 2010 -ാം തീയതി 
രാവിലെ 10 മണിക്ക് അതേ ഡിപ്പോയിൽ വച്ച് നടത്തുന്നതാണ്. 

-- പോസ്റ്റ് ഓഫറുകൾ ലേല തീയതി മുതൽ 7 ദിവസത്തിനകം മുകളിൽ പറഞ്ഞതായ ഗസറ്റ് വിജ്ഞാ പ ന ത്തിലെ 
നിബന്ധനകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


പട്ടിക 


തേക്ക് കഴകളുടെ ഏകദേശം എണ്ണം 


ലേല 
സ്ഥലം 


തോട്ടത്തിന്റെ 
പേര് 1-ാംക്ലാസ് 


2 -ാം ക്ലാസ് 


3 -ാം 


4 -ാം - 5 -ാം ബില്ലറ്റ് വിറക് ആകെ 
ക്ലാസ് ക്ലാസ് ക്ലാസ് 


- 5 


ബി സി ഡി 
24 171 15 


ബി സി ഡി 
56 734 47 


1950 


2700 


1600 


7297 


ഭൂതാനം 
ഡമ്പിംഗ് 
ഡിപ്പോ 


- 1979 ഭൂതാനം 
തേക്ക് തോട്ടം 


അടങ്കൽ തുക - രൂപ 50, 00 ,000. 


നിരതദ്രവ്യം രൂപ 20,000. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


South Wayanad Division , 
Kalpetta. 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of Governor of Kerala ) 


